GOVSS 
OFKERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL / TV ( N ) /634/ 2018-20 


ക 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂൺ 30 
30th June 2020 
1195 മിഥുനം 16 
16th Mithunam 1195 


നമ്പർ 


26 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 9 
9th Ashadha 1942 


PART 


III 


Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ 23 2020 ഡി . എം . എച്ച്. പി . റ്റിവിപിഎം. 


2020 ജൂൺ 5. 


തിരുവനന്തപുരം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ 
മാനസികാരോഗ്യ ക്ലിനിക്കുകൾ, ക്യാമ്പുകൾ, ബോധവത്കരണ 
ക്ലാസുകൾ, പരിശീലനപരിപാടി എന്നിവ നടത്തുന്നതിനുവേണ്ടി 
കരാർ അടിസ്ഥാനത്തിൽ വണ്ടി വാടകയ്ക്കെടുക്കുന്ന തി 
ലേക്കായി ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള സ്വകാര്യ വാഹന ഉടമകളിൽ 
നിന്ന് മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
വാഹനത്തിന്റെ വിശദവിവരം താഴെ കൊടുത്തിരിക്കുന്നു. 


ദർഘാസ് ഫോറത്തിന്റെ വില ( t 1,00,000 - ന് മുകളിൽ 
Y 10,00,000 വരെ) - 

ഒറിജിനൽ - 1,000 + മൂ.വ.നി. ( 13.5 %) 

ഡ്യൂപ്ലിക്കേറ്റ് ? 600 + മൂ.വ.നി. (13.5 %) 
ദർഘാസുകളിൽ ടെൻഡർ രേഖപ്പെടുത്തി " നോഡൽ 
ഓഫീസർ, ജില്ലാ മാനസികാരോഗ്യപരിപാടി, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ 29-6-2020 , വൈകുന്നേരം 3 മണിക്ക് 
മുൻപായി സമർപ്പിക്കേണ്ടതാണ്. സ്വീകാര്യമായ ദർഘാസുകൾ 
നല്കിയവരുടെയോ അവർ അധികാരപ്പെടുത്തിയവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ 30-6-2020, രാവിലെ 11.30 മണിക്ക് മുദ്രവച്ച 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ വിൽക്കുന്ന 
അവസാന തീയതിയും സമയവും 27-6-2020 , വൈകുന്നേരം 
3 മണിവരെയാണ്. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ 
വില " ജില്ലാ മാനസികാരോഗ്യ പരിപാടി, മാനസികാരോഗ്യ 
കേന്ദ്രം, തിരു വ ന ന്തപുരം ഓഫീസിൽനിന്ന് പ്രവർത്തി 
ദിവസങ്ങളിൽ നേരിട്ട് അടച്ച് വാങ്ങാവുന്നതാണ്. (രാവിലെ 
11 മണിമുതൽ വൈകുന്നേരം 3 മണിവരെ.) 

ടെൻഡറിനെ സംബന്ധിച്ചുള്ള പ്രത്യേക നിബന്ധനകളും 
വിശദാംശങ്ങളും ഫോറത്തിനോടൊപ്പം ലഭിക്കുന്നതാണ്. 

പോസ്റ്റൽ ഓർഡേഴ്സ്, പോസ്റ്റൽ സ്റ്റാമ്പ്, ബാങ്ക് ഡ്രാഫ്റ്റ്, 
ബാങ്കേഴ്സ് ചെക്ക്എന്നിവ ടെണ്ടർ ഫോമിന്റെ വില യായി 
സ്വീകരിക്കുന്നതല്ല. 


എയർ 


1. ഏ ഴു പേർക്ക് 

ഇരിക്കാ വു ന്ന തും 
കണ്ടീഷൻഡുമായിരിക്കണം. 


2. നല്ല റണ്ണിംഗ് കണ്ടീഷനിൽ ഉള്ളതായിരിക്കണം. 


3. മഹീന്ദ്ര- സെലോ കോർപ്പിയോ ടോയോട്ടോ 
ഇന്നോവ ടവേര. 


അടങ്കൽ തുക 


4,80,000 . 


നിരതദ്രവ്യം -1 %. 


Gaz . No. 26 / 2020 /DTP (Health Services ). 


379 


18 


KERALA GAZETTE 


[PART III 


No. 23/ 2020 /D.M.H.P./ TVPM . 


5th June 2020 . 


Tender forms will be obtained from the office of 
District Mental Health Programme (DMHP) on payment of 
cash from 11 a , m , to 3 

p . 

m . 


Sealed tenders are invited from vehicle owners 
( Vehicle with Tourist Permit) for the hiring of vehicle on 
contract for District Mental Health Programme, 
Thiruvananthapuram for conducting mental health clinics, 
awareness classes, camps and training programmes at 
different places in Thiruvananthapuram District. 
The Specifications of the Vehicle is given below . 


1. 7 seater with A / c . 


Tender number and date should be superscribed on 
the envelope and addressed to the Nodal Officer, District 
Mental Health Programme, Thiruvananthapuram . Late 
tenders will not be accepted . Cost of tender form will not 
be returned under any circumstances . Tender should be 
accompanied by Earnest Money Deposit in the form of 
Demand Draft drawn in favour of “ Nodal Officer, District 
Mental Health Programme, Thiruvananthapuram ” , which 
should not be less than one percent of the price quoted . 
The undersigned has the right to reject any offer without 
assigning reason thereof. 


2. In good running condition . 


3. Tavera /Mahendra Xylo or Scorpio / Toyoto Innova . 


Probable Amount of Contract— 4,80,000 . 


EMD — 1 % . 


shall be 


Cost of tender form ( above * 1,00,000 upto 
10,00,000 .) 

Original 1,000 + VAT ( 13.5 % ) 
Duplicate— 600 + VAT (13.5 % ) 


Special terms and conditions of th end 
obtained with the tender form on working days. 


Postal Orders, Postal Stamps, Bank Drafts , Banker s 
Cheques will not be accepted towards the cost of tenders. 


Last date and time of sale of tender form— 
27-6-2020 , 3 p . m . 


Last date and time of receipt of tender form 
29-6-2020 , 3 p . m . 


District Mental Health Programme, 
Mental Health Centre , 
Peroorkada , 
Thiruvananthapuram . 


Date and 


time 


of opening 


of 


tender 


(Sd .) 
Nodal Officer 


30-6-2020 , 11.30 a . m . 


380 


